Reg. No . രജി. നമ്പർ 
KL / TV ( N ) / 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


GOVER 


ാം 


FRNMENT 


VERALS 


NT OF KB 

जपत 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


16th November 2010 

2010 നവംബർ 16 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


) 45 


വാല്യം 55 


നമ്പർ 


25th Karthika 1932 
1932 കാർത്തിക 25 


PART III 
Animal Husbandry Department 


ക്വട്ടേഷൻ/ ലേലപ്പരസ്യം 


( 1) 


മേൽ വിവ രിച്ച മര ങ്ങളും വിറകും 22 - 11 - 2010 - ന് 
രാവിലെ 12 മണിക്ക് ഫാം ആഫീസ് പരിസരത്തുവച്ച് ലേലം 
ചെയ്തു വിൽക്കുന്നതാണ്. 

നിബന്ധനകൾ/ വ്യവസ്ഥകൾ 


നമ്പർ എ - 152 / 07 . 


2010 ഒക്ടോബർ 22. 


കുടപ്പനക്കുന്ന് റീജിയ ണൽ പൗൾട്രി ഫാം 
കോമ്പൗണ്ടിൽ അപ ക ട ക ര മായ രീതിയിൽ നിൽക്കുന്ന 
ചുവടെ പറയുന്ന 12 മരങ്ങളും വിറകും ഫാം കോമ്പൗണ്ടിൽ 
വച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നു. 

മരങ്ങളുടെ വിശദവിവരം 


- 1. ഗുൽമോഹർ വിറക് - 10 X 2. 10 മീ . 

ഗുൽമോഹർ - 7 . 00 X 2 . 10 മീ . 
ബദാം 

- 8 X 1. 20 മീ . 
ഗുൽ മോഹർ 

6 x 1. 10 മീ . 
ഗുൽമോഹർ 

7 X 0. 98 മീ . 
ഗുൽമോഹർ വിറക് 6. 00 X 1. 50 മീ . 
ഗുൽമോഹർ വിറക് 6 .00 X 1. 85 മീ . 
- ഗുൽമോഹർ 

8 .00 X 1.44 മീ . 
ഗുൽമോഹർ വിറക് - 3. 50 X 1. 85 മീ . 
ഗുൽമോഹർ വിറക് - 7.00 X 2.00 മീ . 
വെൽറ്റാ ഏറം വിറക് - 5.00 X 1.36 മീ . 
ബദാം വിറക് - - 7 . 00 X 1.20 മീ . 


1. ലേല ത്തിൽ പങ്കെ ടു ക്കാൻ ആഗ ഹി ക്കു ന്ന വർ 
22 - 11 - 2010 - ന് രാവിലെ 12 മണിക്ക് മുൻപായി 
നേരിട്ട് ഹാജരായി 500 രൂപ നിര ത ദ വ്യം 
അടയ്ക്കേണ്ടതാണ്. 
2. നിശ്ചിത സമയ പരിധിക്കകം നിരതദ്രവ്യം ഒടുക്കാ 
- ത്ത വരേയും ക്വട്ടേഷൻ സമർപ്പിക്കാ ത്ത വരേയും 

ലേല ത്തിൽ പങ്കെ ടു ക്കാൻ യാതൊരു കാര ണ 
വശാലും അനുവദിക്കുന്നതല്ല . 
3. ക്വട്ടേ ഷൻ സമർപ്പിക്കു ന്നവർ മുദ്ര വച്ച കവറിൽ 
“അസിസ്റ്റന്റ് ഡയറക്ടർ ( പി ), റീജിയണൽ പൗൾട്രി 
ഫാം , കുട പ ന ക്കുന്ന് എന്ന വിലാ സ ത്തിൽ 
22 - 11- 2010 - ന് രാവിലെ 12 മണിക്ക് മുമ്പായി ലഭിക്ക 
ത്തക്കവിധത്തിൽ അയച്ചുതരേണ്ടതാണ്. 
- ക്വട്ടേ ഷൻ ഉൾക്കൊ ള്ളുന്ന കവറിനു പുറത്ത് 
“കുട പ ന ക്കുന്ന് റീജിയ ണൽ പൗൾട്രി ഫാം 
കോമ്പൗണ്ടിൽ നിൽക്കുന്ന 12 മര ങ്ങൾ ലേലം 
കൊള്ളുന്നതിനുള്ള ക്വട്ടേഷൻ എന്ന് രേഖപ്പെടു 
ത്തിയിരിക്കണം. 


3. ക്വട്ടേഷൻ മുഖേന ലേലത്തിൽ പങ്കെടുക്കുന്നവർ 
മുദ്രവച്ച കവറിലുള്ള ക്വട്ടേഷൻ 24 - 11 - 2010 -ാം 
തീയതി രാവിലെ 11. 30 മണിക്ക് മുൻപായി 
“അസിസ്റ്റന്റ് ഡയറക്ടർ ( പി ), റീജിയണൽ പൗൾട്രി 
ഫാം , കുടപ്പനക്കുന്ന് എന്ന മേൽവിലാസത്തിൽ 
ലഭിക്കത്തക്കവിധത്തിൽ അയച്ചുതരേണ്ടതാണ്. 


4. ലേല ത്തിൽ ഏറ്റവും കൂടി യ തുക ലേലം 

കൊള്ളുന്ന ആളുടെ പേരിൽ മേലധികാരികളുടെ 
അംഗീകാരത്തിനു വിധേയമായി ലേലം സ്ഥിരപ്പെടു 
ത്തുന്നതായിരിക്കും. 
5. ലേലം സ്ഥിരപ്പെടുത്തുന്നത് ആരുടെ പേരിലാണോ 

ആ ആൾ അന്നുതന്നെ ലേലം കൊള്ളുന്ന ആകെ 
തുകയിൽ 1/ 3 തുക ഈ ആഫീസിൽ അടയ്ക്കേ 
ണ്ടതും തുടർന്ന്മൂന്ന് പ്രവർത്തി ദിവസങ്ങൾക്കു 
ള്ളിൽ നിര ത ദ വ്യം കഴിച്ച് വരുന്ന ബാക്കി 
തുകയും ആകെ തുകയുടെ 12.5 % മൂല്യ വർദ്ധിത 
നികു തിയും 1 % വിദ്യാഭ്യാസ നികു തിയും 
ചേർത്തുള്ളതുക പണ മായി ഈ ആഫീസിൽ 
അടയ്ക്കേണ്ടതുമാണ്. 
വൃക്ഷങ്ങളും വൃക്ഷഭാഗങ്ങളും പ്രവൃത്തിദിവസങ്ങളിൽ 
തന്നെ ഫാം മാനേജരുടെ സാന്നിദ്ധ്യത്തിൽ ലേലം 
കൊള്ളുന്ന ആൾതന്നെ സ്വന്തം ചെല വിലും 
ഉത്തരവാദിത്വത്തിലും മുറിച്ച് നീക്കം ചെയ്യേണ്ടതാണ്. 
7 . ഏതെങ്കിലും കാരണവശാൽ ലേലം കൊള്ളുന്നയാൾ 

ലേലത്തുക അടയ്ക്കുവാൻ വീഴ്ച വരുത്തിയാൽ 
അയാളുടെ നിരതദ്രവ്യം യാതൊരുവിധ അറിയിപ്പും 
കൂടാതെ സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതാണ്. 
8. ലേലത്തിൽ പരാജയപ്പെടുന്നവരുടെ നിരതദ്രവ്യം 

ലേല നട പടികൾ പൂർത്തിയായ ശേഷം മടക്കി 
നൽകുന്നതാണ്. 
9. ഈ ലേലം സംബന്ധിച്ച് ചുവടെ ഒപ്പിട്ടിരിക്കുന്ന 
- ഉദ്യോഗസ്ഥന്റെഏത് തീരുമാനവും അന്തിമമായിരിക്കും. 
10. ലേലം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന ദിവസം 
ഏതെങ്കിലും കാരണവശാൽ അവധിയാണെങ്കിൽ 
ഇതേ നിബ ന്ധ ന കൾക്കും വ്യവ സ്ഥ കൾക്കും 
വിധേയമായി ഏറ്റവും അടുത്ത പ്രവൃത്തി ദിവസം 
ലേലം നടത്തുന്നതായിരിക്കും. 
-- ലേല ത്തിൽ പങ്കെടു ക്കാൻ ആഗ ഹി ക്കു 
ന്ന വർ ലേലം ചെയ്യപ്പെടുന്ന മരങ്ങൾ പ്രവർത്തി 
ദി വ സ ങ്ങ ളിൽ നേരിട്ട് കണ്ട് ബോദ്ധ്യ പ്പെടാ 
വുന്നതാണ്. 


4. ക്വട്ടേ ഷൻ ഉൾക്കൊ ള്ളു ന്ന ക വ റിനു പുറത്ത് 
ഏറ്റവും മുകളിലായി “കുടപ്പനക്കുന്ന് പൗൾട്രി 
ഫാമിലെ ഉപയോഗശൂന്യമായ ഫീഡ് പാഡക്ഷൻ 
യൂണിറ്റ് ലേലം കൊള്ളുന്ന തി നുള്ള ക്വട്ടേഷൻ 

എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. 
- 5. ക്വട്ടേഷൻ മുഖേന ലേലത്തിൽ പങ്കെടുക്കുന്നവരും 

നിരതദ്രവ്യം അടക്കേണ്ടതാണ്. 
6. നിശ്ചിത സമയപരിധിക്കകം നിരതദ്രവ്യം ഒടുക്കാത്ത 
വരേയും ക്വട്ടേഷൻ സമർപ്പിക്കാത്തവരേയും ലേല 

ത്തിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല . 
7. ഏറ്റവും കൂടിയതുക ലേലം കൊള്ളുന്ന ആളുടെ 

പേരിൽ മേല ധികാ രികളുടെ അംഗീകാ ര ത്തിന് 
വിധേയമായി ലേലം സ്ഥിരപ്പെടുത്തുന്നതായിരിക്കും. 
ലേലം സ്ഥിരപ്പെടുത്തുന്നത് ആരുടെ പേരിലാണോ 
അയാൾ അന്നു തന്നെ ലേലം കൊള്ളുന്ന ആകെ 
തുകയുടെ 1/ 3 ഭാഗം പണമായി ഈ ആഫീസിൽ 
അടയ്ക്കേണ്ടതും തുടർന്ന്മൂന്ന് പ്രവർത്തി ദിവസ 
ങ്ങൾക്കുള്ളിൽ നിരതദ്രവ്യം കഴിച്ച് ബാക്കി തുകയും 
ആകെ തുകയുടെ 12.5 % മൂല്യവർദ്ധിത നികുതിയും 
അതിന്റെ 1 % വിദ്യാഭ്യാസ നികുതിയും ചേർത്തുള്ള 
തുക പണമായി ഈ ആഫീസിൽ അടയ്ക്കേണ്ടതാണ്. 
9. ലേല ത്തിൽ പിടിക്കുന്ന സാധ ന ങ്ങ ൾ ആഫീസ് 

പ്രവർത്തിദിവസങ്ങളിൽ തന്നെ ഫാം മാനേജരുടെ 
സാന്നിദ്ധ്യത്തിൽ ലേലം കൊള്ളുന്ന ആൾതന്നെ 
സ്വന്തം ഉത്തരവാദിത്വത്തിലും ചെലവിലും നീക്കം 
ചെയ്യേണ്ടതാണ്. 
10 . ഏതെങ്കിലും കാരണവശാൽ ലേലം കൊള്ളുന്നയാൾ 

ലേല തുക അടയ്ക്കുവാൻ വീഴ്ച വരുത്തിയാൽ 
അയാളുടെ നിര തദവ്യം യാതൊരു അറിയിപ്പും 
കൂടാതെ സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതാണ്. 
11. ലേലത്തിൽ പരാജയപ്പെടുന്നവരുടെ നിരതദ്രവ്യം 

ലേല നടപടികൾ പൂർത്തിയായതിനുശേഷം മടക്കി 
നൽകുന്നതാണ്. 
12. ഈ ലേലം സം ബ ന്ധിച്ച് ചുവടെ പേരെഴുതി 
- ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ ഏത് തീരുമാനവും 
അന്തിമമായിരിക്കും. 


നമ്പർ എ - 515 / 07 . 


2010 ഒക്ടോബർ 25. 


കുടപ്പനക്കുന്ന്റീജിയണൽ പൗൾട്രി ഫാമിലെ ഉപയോ 
ഗശൂന്യമായ ഫീഡ് മിക്സിംഗ് യൂണിറ്റും ഫീഡ് ഗന്ററും 
( 1 എണ്ണം) 24 - 11 - 2010 -ാം തീയതി രാവിലെ 11. 30 മണിക്ക് 
ഫാം ആഫീസിൽ വച്ച് ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 

നിബന്ധനകൾ/ വ്യവസ്ഥകൾ 


1. ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ ഹി ക്കു ന്ന 

വ്യക്തി/ സ്ഥാപ ന ത്തിന് മുദ്രവച്ച ക്വട്ടേ ഷൻ 
മുഖേനയോ അല്ലാതെയോ ലേലത്തിൽ പങ്കെടുക്കാ 
വുന്നതാണ്. 


13. ലേലം നട ത്തു വാൻ നിശ്ചയിച്ചിരിക്കുന്ന ദിവസം 
ഏതെങ്കിലും കാരണവശാൽ അവധിയാണെങ്കിൽ 
ഇതേ നിബ ന്ധ ന കൾക്ക് വിധേയ മായി ഏറ്റവും 
അടുത്ത പ്രവൃത്തി ദിവസം ലേലം നട ത്തു ന്ന 
തായിരിക്കും. 

- ലേല ത്തിൽ പങ്കെ ടു ക്കാ ൻ ആഗ ഹി ക്കു 
ന്ന വർക്ക് ലേലം ചെയ്യ പ്പെ ടുന്ന സാധനങ്ങൾ, 
ഓഫീസ് പ്രവർത്തി ദിവസങ്ങളിൽ നേരിട്ട് കണ്ട് 
ബോദ്ധ്യപ്പെടാവുന്നതാണ്. 


2. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 

24 - 11 - 2010 -ാം തീയതി രാവിലെ 11 .30 മണിക്ക് 
മുൻപായി നേരിട്ട് ഹാജരായി 500 രൂപ നിരതദ്രവ്യം 
അടയ്ക്കേണ്ടതാണ്. 


( 3 ) 


നമ്പർ എ - 413 / 08 . 


2010 ഒക്ടോബർ 22. 


കുടപ്പനക്കുന്ന് റീജിയണൽ പൗൾട്രി ഫാമിലെ ഉപയോഗ 
ശൂന്യമായ ചുവടെ പറയുന്ന ഉപകരണങ്ങൾ ഫാം ഓഫീസ് 
പരിസരത്തുവച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നു . 


6. ലേലം സ്ഥിരപ്പെടുത്തുന്നത് ആരുടെ പേരിലാണോ 

അയാൾ അന്നുതന്നെ ആകെ ലേലം കൊള്ളുന്ന 
തുകയുടെ 1/ 3 തുക ഈ ആഫീസിൽ അടയ്ക്കേ 
ണ്ടതും തുടർന്ന്, മൂന്ന് പ്രവർത്തി ദിവ സ ങ്ങ ൾ 
ക്കുള്ളിൽ ബാക്കി തുകയിൽ നിരതദ്രവ്യം കഴിച്ച് 
വരുന്ന തുക യും ആകെ തുകയുടെ 12 .5 % മൂല്യ 
വർദ്ധിത നികുതി, അതിന്റെ 1 % വിദ്യാ ഭ്യാസ 
നികുതി എന്നിവയും ചേർത്തുള്ളതുക പണമായി 
ഈ ആഫീസിൽ അടയ്ക്കേണ്ടതാണ്. 


1 


സൈറ്റർ ( ഡയമണ്ട് മേക്ക്) 

- 
വുഡൻ ഹാച്ചർ ( ഫംഗി മേക്ക്) 
ജനറേറ്റർ ( പീറ്റർ ഇംഗ്ലണ്ട് മേക്ക്) -- - 


-- 


-- 


നിബന്ധനകൾ/ വ്യവസ്ഥകൾ 


7 . ലേലം കൊള്ളുന്ന സാധനങ്ങൾ, ലേലംകൊള്ളുന്ന 
ആൾ തന്നെ സ്വന്തം ഉത്ത ര വാ ദി ത്വ ത്തിലും 
ചെലവിലും നീക്കം ചെയ്യേണ്ടതാണ്. 
8. ഏതെങ്കിലും കാരണവശാൽ ലേലം കൊള്ളുന്നയാൾ 

ലേല തുക അടയ്ക്കു വാൻ വീഴ്ച വരുത്തിയാൽ 
അയാളുടെ നിര ത ദ വ്യം യാതൊരു വിധ 
മുന്നറിയിപ്പും കൂടാതെ സർക്കാരിലേക്ക് മുതൽകൂട്ടു 
ന്നതായിരിക്കും. 


1. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കു ന്ന വർ 
26 - 11 - 2010 -ാം തീയതി രാവിലെ 12 മണിക്ക് 
മുൻപായി നേരിട്ട് ഹാജരായി 500 രൂപ നിരതദ്രവ്യം 
അടയ്ക്കേണ്ടതാണ്. 
ക്വട്ടേഷൻമുഖേന ലേലത്തിൽ പങ്കെടുക്കുന്നവർ 
ക്വട്ടേഷൻ, മുദ്രവച്ച കവറിൽ സ്വന്തം മേൽവിലാസ 
മെഴുതി അസിസ്റ്റന്റ് ഡയറക്ടർ ( പി ) , റീജണൽ 
പൗൾട്രി ഫാം , ആ ഫീ സിൽ 26 - 11 - 2010 -ാം 
തീയതിയിലോ അതിനുമുൻപോ ലഭിക്കത്തക്കവിധ 
ത്തിൽ അയച്ചുതരേണ്ടതാണ്. 


9. ലേലത്തിൽ പരാജയപ്പെടുന്ന വരുടെ നിരതദ്രവ്യം 

ലേലനടപടികൾ പൂർത്തിയായതിനുശേഷം മടക്കി 
- നൽകുന്നതാണ്. 
10 . ഈ ലേലം സംബന്ധിച്ച് ചുവടെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോ ഗസ്ഥന്റെ ഏത് തീരു മാ നവും അ ന്തി മ 
മായിരിക്കും. 


3. നിശ്ചിത സമ യ പ രി ധിക്കകം നിര ത ദ വ്യം 

ഒടു ക്കുകയോ ക്വട്ടേ ഷൻ സമർപ്പിക്കുകയോ 
ചെയ്യാ ത്ത വരെ ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ 

അനുവദിക്കുന്നതല്ല. 
4. ക്വട്ടേ ഷൻ ഉൾക്കൊ ള്ളുന്ന കവറിനു പുറത്ത് 

“കുടപ്പനക്കുന്ന്ആർ. പി . എഫ്. - ലെ ഉപയോഗശൂന്യ 
മായ സൈറ്റർ, ഹാച്ചർ, ജനറേറ്റർ എന്നിവ ലേലം 
കൊള്ളുന്നതിനുള്ള ക്വട്ടേഷൻ” എന്ന് രേഖപ്പെടു 
ത്തിയിരിക്കണം. 


11 . ലേലം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന ദിവസം 
ഏതെങ്കിലും കാരണ വശാൽ പൊതു / പ്രാദേശിക 
അവധിയായി പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിൽ ഇതേ 
നിബന്ധനകൾക്ക് വിധേയമായി ഏറ്റവും അടുത്ത 
പ്രവൃത്തി ദിവസം ലേലം നടത്തുന്നതായിരിക്കും. 
- ലേല ത്തിൽ പങ്കെ ടു ക്കുവാൻ ആഗ്ര ഹി ക്കു 
ന്ന വർക്ക്, ലേലം ചെയ്യപ്പെടുന്ന ഉപകരണങ്ങൾ 
പ്രവർത്തി ദിവസങ്ങളിൽ നേരിട്ട് കണ്ട് ബോദ്ധ്യ 
പ്പെടാവുന്നതാണ്. 


5. ലേലത്തിൽ ഏറ്റവും കൂടിയതുക ലേലം കൊള്ളുന്ന 
ആളുടെ പേരിൽ മേലധികാരികളുടെ അംഗീകാര 
ത്തിന് വിധേയമായി ലേലം സ്ഥിരപ്പെടുത്തുന്നതായി 
രിക്കും. 


റീജിയണൽ പൗൾട്രി ഫാം , 

- (ഒപ്പ്) 
കുടപ്പനക്കുന്ന്. 

- അസിസ്റ്റന്റ് ഡയറക്ടർ ( പി ). 


